Reg. No . രജി. നമ്പർ 
KL / TV ( N )/ 12 /2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2010 


ക 


യ സ 
VMENT OF 


KERALA 


ജ 


KERALA GAZETTE 
-- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


20th April 2010 
2010 G H ൻ 20 


- No. 1 


Vol. LV 
വാല്യം 55 ] 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


30th Chaithra1932 
1932 ചൈത്രം 30 


നമ്പർ 


PART III 
Ground Water Department 


ലേല ദർഘാസ് പരസ്യം 


നമ്പർ 716 / 2009/ ക്യു .എസ്. ഡബ്ല . 


2010 ഏപ്രിൽ 7 . 


കേരള ഗവർണ്ണർക്കുവേണ്ടി ഭൂജല വകുപ്പ്, അസി. എക്സി. 
എഞ്ചിനീയർ, സെൻട്രൽ വർക്ക് ഷോപ്പ് ആന്റ് സ്റ്റോഴ്സ്, 
കുരിപ്പു ഴ , കാവ നാ ട്, കൊല്ലം 3 - ന്റെ കാര്യാ ല യ ത്തിൽ 
ഇപ്പോഴത്തെ അവസ്ഥയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഉപയോഗ 
ശൂന്യമായ BEC RIG UNIT - ന്റെ പരസ്യമായ ലേല ദർഘാസ് 
നടപടിക്രമം 2010 മേയ് മാസം 4 -ാം തീയതി 3 മണിക്ക് ഈ 
ഓഫീസിൽ വച്ച് നടത്തപ്പെടുന്ന താ ണ് . അന്നേ ദിവസം 
അവധിയായി പ്രഖ്യാപിക്കപ്പെടുക യാ ണെ ങ്കിൽ അടുത്ത 
പവൃത്തി ദിനത്തിൽ ഇതേ സമയം ടി നട പടി കൾ 
നടത്തപ്പെടുന്നതാണ്. 


പങ്കെടുക്കുന്ന തി ലേക്ക് വെള്ളക്കടലാസിലുള്ള അപേക്ഷ 
സമർപ്പിക്കാ വു ന്ന താ ണ് . ദർഘാസ് കവറിനു പുറത്ത് ടി 
പരസ്യ നമ്പരും തീയതിയും മേൽവിലാസവും വ്യക്തമായി 
കാണിച്ചി രി ക്കേ ണ്ട താ കു ന്നു . പര സ്യ മായ ലേലം 
അവസാനിച്ചാലുടൻ കിട്ടിയിട്ടുള്ള ദർഘാസുകൾ പരസ്യമായി 
പരിശോധിക്കുന്നതിനും ലേലത്തിലോ/ ദർഘാസിലോ ഉള്ള 
കൂടിയ തുക ഗവൺമെന്റ് നിശ്ചയിച്ചിരിക്കുന്നതിനേക്കാൾ 
കുറവല്ലെങ്കിൽ മാത്രം ടിയാന് ലേലം താൽക്കാലികമായി 
സ്ഥിരപ്പെടുത്തുന്നതും അടുത്ത രണ്ട് കൂടിയ തുക വിളിക്കപ്പെ 
ട്ടവരുടെതുൾപ്പെടെ മൂന്നു പേരുടെയും നിരതദ്രവ്യം ഒഴികെ 
മറ്റുള്ളവരുടെ തുക അന്നുതന്നെ തിരികെ കൊടുക്കുന്നതുമാണ്. 
സ്ഥിരപ്പെട്ടുകിട്ടുന്നയാൾ നികുതി ഉൾപ്പെടെ മൊത്തം തുകയും 
അടച്ച് സ്വന്തം ചിലവിൽ ടി സാധനം ടി ആഫീസിൽ നിന്നും 
ഏഴു ദിവസത്തിനുള്ളിൽ നീക്കം ചെയ്യേണ്ടതുമാകുന്നു . ലേല 
തീയതിക്ക് മുമ്പുള്ള ഏഴു ദിവസത്തിനുള്ളിൽ ടി സാധനം 
പരിശോധിക്കുവാൻ അനുവദിക്കുന്നതാണ്. മറ്റ് എല്ലാ ലേല 
ദർഘാസ് നിയമങ്ങളും നിബന്ധനകളും ഈ ദർഘാസിനും 
ബാധകമായിരിക്കും. 


ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ അന്ന് 
പകൽ 2 മണിക്ക് മുമ്പായി ടി ആഫീസിൽ 2 , 500 രൂപ 
( ര ണ്ടാ യി രത്തി അഞ്ഞൂറ് രൂപ ) മാത്രം അടച്ച് ടോക്കൺ 
എടുത്തിരിക്കേണ്ടതും അഥവാ ദർഘാസ് തരുന്നവർ അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ഭൂജലവകുപ്പ്, സെൻട്രൽ വർക്ക് 
ഷോപ്പ് ആന്റ് സ്റ്റോഴ്സ്, കാവനാട്, കൊല്ലത്തിന്റെ പേരിൽ 
കൊല്ലത്ത് മാറാവുന്ന ഡാഫ്റ്റ് സഹിതം ലേ ദിവസം 
2 മണിക്ക് മുമ്പായി ഈ ആഫീസിൽ സമർപ്പിച്ചിരിക്കേണ്ടതു 
മാകുന്നു . എല്ലാവർക്കും സുഗമമായി ദർഘാസ് നടപടിയിൽ 


അസി. എക്സി. എഞ്ചിനീയറുടെ 
കാര്യാലയം, സെൻട്രൽ 

- ( ഒപ്പ്) 
വർക്ക്ഷോപ്പ് & സ്റ്റോർ, കൊല്ലം- 3. അസി. എക്സി. എഞ്ചിനീയർ. 


20th APRIL 2010 ] 


GROUND WATER DEPARTMENT 


ദർഘാസ് പരസ്യം 


നമ്പർ ഡി . ജി . ടി./ 194/ 2010 . 


2010 ഏപ്രിൽ 7. 


ദർഘാസ് പരസ്യം 
നമ്പർ ജി . ഡബ്ലു . ഇ ./ 1053/ 08. 

2010 മാർച്ച് 26. 
- കേരള ഗവർണ്ണർക്കുവേണ്ടി ജില്ലാ ഓഫീസർ, ഭൂജല വകുപ്പ്, 
എറണാകുളം താഴെപ്പറയുന്ന പ്രവൃത്തികൾക്കുവേണ്ടി പരിചയ 
സമ്പന്നരായ കരാറുകാരിൽ നിന്നും പ്രാഥമിക എഗ്രിമെന്റ് 
ഉള്ളടക്കം ചെയ്ത മത്സര സ്വഭാവമുള്ള പ്രത്യേകം മുദ്രവെച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ 24 - 4 - 2010 
മുതൽ 30- 4 -2010 ഉച്ചയ്ക്ക് 1 മണിവരെഭൂജല വകുപ്പ്എറണാകുളം 
ജില്ലാ ഓഫീസിൽനിന്നും ലഭിക്കുന്നതും 30 - 4 - 2010 ഉച്ചയ്ക്ക് 
2 മണിവരെ ടി ഓഫീസിൽ സ്വീകരിക്കുന്നതും അന്നേദിവസം 
വൈകിട്ട് 3 മണിക്ക് ജില്ലാ ആഫീസറോ അദ്ദേഹം അധികാര 
പ്പെടുത്തിയ ഉദ്യോഗസ്ഥനോഅപ്പോൾ ഹാജരുള്ള കരാറുകാരുടെ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. ഏതെങ്കിലും കാരണവശാൽ 
അന്നേദി വസം അവ ധി യാ യാൽ തൊട്ടടുത്ത പ്രവർത്തി 
ദിവസം ദർഘാസ് സംബന്ധിച്ച എല്ലാ നടപടികളും നടത്തു 
ന്നതുമായിരിക്കും. 


-- കേരള ഗവർണ്ണർക്കുവേണ്ടി ഭൂജല വകുപ്പ്, തൃശ്ശൂർ ജില്ലാ 
ഓഫീസർ താഴെപ്പറയുന്ന പ്രവൃത്തിക്കു വേണ്ടി പരിചയ 
സമ്പ ന്ന രായ കരാറു കാ രിൽ/ സ്ഥാപ ന ങ്ങ ളിൽ നിന്നും 
മത്സരാടിസ്ഥാനത്തിലുള്ള പ്രവൃത്തിയുടെ പേരെഴുതി മുദ്രവെച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


-- ദർഘാസ് നമ്പരും പ്രവർത്തിയുടെ പേരും അടങ്കൽ 
തുകയും- 1/ 2010 - 11- തൃശ്ശൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലുള്ള 

കേടായ കൈപ്പമ്പുകൾ അറ്റകുറ്റപ്പണികൾ ചെയ്ത് പ്രവർത്തന 
ക്ഷമമാക്കുന്ന ജോലി (ഏകദേശം 100 എണ്ണം) - രൂപ 5,50,000 . 


നിരതദ്രവ്യം - രൂപ 13 ,750 . 


ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 1,100 + വാറ്റ്. 


- 1 


ദർഘാസ് ഫോറം വിൽക്കുന്ന തീയതിയും സമയവും 
20 - 4 - 2010 പകൽ 10 മണിമുതൽ 23 - 4- 2010 പകൽ 1 മണിവരെ. 


കമ ദർഘാസ് നമ്പരും പ്രവർത്തിയുടെ പേരും 
നമ്പർ 

അടങ്കൽ തുകയും 
- ജി. ഡബ്ല .( ഇ / 31/ 2009 - 10 - കുന്നത്തുനാട് ഗ്രാമ പഞ്ചായ 
ത്തിലെ പോത്തനാംപറമ്പ് എസ്. സി . കോളനിയിൽ 
പുതുതായി കുഴിച്ച കുഴൽകിണറിൽ 1. 5 H .P. സബ് 
മേഴ്സിബിൾ പമ്പ്, 3000 ലിറ്റർ ശേഷിയുള്ള വാട്ടർ 
ടാങ്ക്, പൈപ്പുകൾ എന്നിവ സപ്ലെ ചെയ്ത് പമ്പ്, 
RCC പമ്പ് ഹൗസ് കം വാട്ടർ ടാങ്ക് സ്റ്റാന്റ്, പമ്പിംഗ് 
മെയിൻ, വിത രണ ശൃംഗല എന്നിവ സ്ഥാപിച്ച് 
പ്രവർത്തന സജ്ജമാക്കുക - രൂപ 2, 13 ,000 
ജി . ഡബ്ല . ഇ / 32 /2009-10 - തൃപ്പൂണിത്തുറ ആയുർവേദ 
കോളേജിൽ 200 മി. മീ . വ്യാസമുള്ളട്യൂബ് വെൽ കം 
ബോർവെൽ നിർമ്മിക്കുക - രൂപ 1,04,300 


ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 23 - 4- 2010 പകൽ 3 മണി വരെ. 


- ദർ ഘാസ് തുറക്കുന്ന തീയതിയും സമയവും 
23 - 4 - 2010 പകൽ 4 മണി. 

ജോലി ചെയ്തുതീർക്കേണ്ട കാലാവധി 30 -5- 2010 . 


മറ്റു വ്യവസ്ഥകൾ 


ക്രമനമ്പർ 1- ന് രൂപ 5, 400 , ക്രമനമ്പർ 2 - ന് 


നിരതദ്രവ്യം 
രൂപ 2 , 700. 


1. പൂരിപ്പിച്ച ദർഘാസുകൾ ജില്ലാ ആഫീസർ, ഭൂജല വകുപ്പ്, 

സീതാറാം മിൽ ലെയിൻ, പൂങ്കുന്നം പി.ഒ , തൃശ്ശൂർ- 680 002 
എന്ന വിലാസത്തിൽ മുകളിൽ സൂചിപ്പിച്ച സമയത്തിനു 
മുൻപ് ലഭിക്കേണ്ടതാണ്. 


2. പ്രവൃത്തി സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പൂങ്കുന്ന 
ത്തുള്ള ആഫീസിൽ നിന്നും അറിയാവുന്നതാണ്. 


3. സർക്കാർ ടെൻഡറുകളെ സംബന്ധിക്കുന്ന എല്ലാ നിയമ 
ങ്ങളും ഈ ടെൻഡറിനും ബാധകമായിരിക്കും. 


ദർഘാസ് ഫോറത്തിന്റെ വില ക്രമനമ്പർ 1- ന് രൂപ 
500 + വി. നി ., ക്രമനമ്പർ 2 - ന് രൂപ 400 + വി. നി . 

- ജോലി ചെയ്തു തീർക്കേണ്ട കാലാവധി കമനമ്പർ 1- ന് 
കരാർ ഉറപ്പിക്കുന്ന തീയതി മുതൽ 30 ദിവസം, ക്രമനമ്പർ 2 - ന് 
കരാർ ഉറപ്പിക്കുന്ന തീയതി മുതൽ 15 ദിവസം. 

ദർഘാസ് പ്രമാണത്തിന്റെ വില ചെക്കായോ ഡാഫ്റ്റായോ 
സ്വീകരിക്കുന്നതല്ല. ദർഘാസ് പ്രമാണം പരസ്പരം കൈമാറുവാൻ 
പാടുള്ളതല്ല. നിശ്ചിത സമയത്തിനു ശേഷം ലഭിക്കുന്നതും 
നിരതദ്രവ്യം കെട്ടിവയ്ക്കാത്തതുമായ ദർഘാസുകൾ സ്വീകരിക്കു 
ന്നതല്ല. നിരതദ്രവ്യം ജില്ലാ ആഫീസർ, ഭൂജല വകുപ്പ്, എറണാകുളം 
എന്ന പേരിൽഏതെങ്കിലും പൊതുമേഖലാ ബാങ്കിന്റെ കാക്കനാട് 
ശാഖയിൽ മാറാവുന്ന ഡിമാന്റ് ഡാഫ്റ്റായി സമർപ്പിക്കേണ്ട 
താകുന്നു . ദർഘാസുകൾ അംഗീകരിക്കുന്നതിനും തിരസ്കരി 
ക്കുന്നതിനുമുള്ള അധികാരം ഭൂജല വകുപ്പ്, എറണാകുളം ജില്ലാ 
ആഫീസറിൽ നിക്ഷിപ്ത മാ യി രിക്കും. ഭൂജല വകു പ്പിലെ 
ദർഘാസുകൾ സംബന്ധിച്ച എല്ലാ നിയമങ്ങളും ഇതിനും 
ബാധകമായിരിക്കും. ഇതു സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ 
ഭൂജല വകുപ്പ്, എറണാകുളം ജില്ലാ ആഫീസിൽ നിന്നും എല്ലാ 
പ്രവൃത്തിദിവസങ്ങളിലും നേരിട്ട് അന്വേഷിച്ച് അറിയാവുന്നതാണ്. 


4. ടെൻഡർ റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള തീരുമാനങ്ങളെടുക്കു 

ന്നതിനുള്ള അധികാരം ജില്ലാ ആഫീസറിൽ നിക്ഷിപ്ത 
മായിരിക്കും. 


5. ദർഘാസ് തുറക്കുന്ന ദിവസം എന്തെങ്കിലും കാരണ 
വശാൽ അവധി ദിവസമാവുകയാണെങ്കിൽ തൊട്ടടുത്ത 
പ്രവൃത്തി ദിവസം മേൽപ്പറഞ്ഞ അതേ സമയത്തുതന്നെ 
ദർഘാസ് തുറക്കുന്നതായിരിക്കും. 


ജില്ലാ ആഫീസ്, 
എറണാകുളം, കൊച്ചി- 682 030. 


- ( ഒപ്പ്) 
ജില്ലാ ഓഫീസർ. 


ജില്ലാ ആഫീസ്, 
സീതാറാം മിൽ ലെയിൻ, 
പൂങ്കുന്നം പി. ഒ., തൃശ്ശൂർ. 


( ഒപ്പ്) 
ജില്ലാ ഓഫീസർ. 


20th APRIL 2010 ] 


GROUND WATER DEPARTMENT 


ദർഘാസ് പരസ്യം 


മറ്റു വ്യവസ്ഥകൾ 


നമ്പർ ജി . ഡബ്ലു . പി. കെ ./ 599/ 07. 


2010 ഏപ്രിൽ 13 . 


കേരള ഗവർണ്ണർക്കുവേണ്ടി ഭൂജല വകുപ്പ്, പാലക്കാട് 
ജില്ലാ ഓഫീസർ താഴെപ്പറയുന്ന പ്രവൃത്തിക്കുവേണ്ടി പരിചയ 
സമ്പന്നരായ കരാറുകാരിൽ നിന്നും പ്രവൃത്തിയുടെ പേരെഴുതി 
മുദ്രവെച്ച കവറുകളിൽ മത്സരാടിസ്ഥാനത്തിലുള്ളദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 


- ദർഘാസ് നമ്പരും പ്രവർത്തിയുടെ പേരും അടങ്കൽ 
തുകയും - 1/2010-1 -- പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം ഗ്രാമ 
പഞ്ചായത്തിൽ കണ്ണത്തുമേൽഭാഗത്ത് നിർമ്മിച്ച ചെക്ക്ഡാമിന്റെ 
തുടർ പ്രവൃത്തികൾ ചെയ്യുന്നതിന് രൂപ 1,54,000. 

നിരതദ്രവ്യം രൂപ 3,850. 
ദർഘാസ് ഫോറത്തിന്റെ വില രൂപ 400 + വാറ്റ്. 

ദർഘാസ് ഫോറം വിൽക്കുന്ന തീയതിയും സമയവും 
14 -5 -2010 ഉച്ചയ്ക്ക് 1 മണിവരെ. 

ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 14 - 5- 2010 പകൽ 3 മണി വരെ. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 
14 - 5 - 2010 പകൽ 4 മണി. 

ജോലി ചെയ്തുതീർക്കേണ്ട കാലാവധി 6 മാസം. 


1. പൂരിപ്പിച്ച ദർഘാസുകൾ ജില്ലാ ആഫീസർ, ഭൂജല വകുപ്പ്, 
മുനിസിപ്പൽ ടി . ബി . കോംപ്ലക്സ്, പാലക്കാട് എന്ന 
വിലാസത്തിൽ മുകളിൽ സൂചിപ്പിച്ച സമയത്തിനു മുൻപ് 
ലഭിക്കേണ്ടതാണ്. 
2. പൂരിപ്പിച്ച ദർഘാസിനോടൊപ്പം കേരള സർക്കാരിന്റെ 
- 50 രൂപയുടെമുദ്രപത്രത്തിൽ ഒരു പ്രാഥമിക ഉടമ്പടി 

വയ്ക്കേണ്ടതാണ്. 
3. പ്രവൃത്തി സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി 
സമ യ ങ്ങ ളിൽ പാലക്കാട്ടുള്ള ആഫീസിൽ നിന്നും 
അറിയാവുന്നതാണ്. 
4. സർക്കാർ ടെൻഡറുകളെ സംബന്ധിക്കുന്ന എല്ലാ നിയമ 

ങ്ങളും ഈ ടെൻഡറിനും ബാധകമായിരിക്കും. 
5. ടെണ്ടർ റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള തീരുമാനങ്ങളെടുക്കുന്ന 
തിനുള്ള അധികാരം ജില്ലാ ആഫീസറിൽ നിക്ഷിപ്തമായി 
രിക്കും. 
6. ദർഘാസ് തുറക്കുന്ന ദിവസം എന്തെങ്കിലും കാരണ 
വശാൽ അവധി ദിവസമാവുകയാണെങ്കിൽ തൊട്ടടുത്ത 
പ്രവൃത്തി ദിവസം മേൽപ്പറഞ്ഞ അതേ സമയത്തുതന്നെ 
ദർഘാസ് തുറക്കുന്നതായിരിക്കും. 


ജില്ലാ ആഫീസ്, 
മുനിസിപ്പൽ ടി. ബി. കോംപ്ലക്സ്, 
പാലക്കാട്- 14. 


( ഒപ്പ്) 
ജില്ലാ ഓഫീസർ. 


